Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No. KL/ TV( N )/ 634/ 2015 -17 


GOVERNM 


- 


ക 


രള സർക 
VMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2015 ഏപ്രിൽ 21 
| 21st April 2015 

1190 മേടം 7 
7th Medam 1190 


നമ്പർ 


Vol . IV 


No . 


Thiruvananthapuram , 

Tuesday 


1937 വൈശാഖം 1 
1st Vaisakha 1937 


PART III 
Police Department 


- 3. ടെണ്ടർ അയയ്ക്കു ന്നതിനോടൊപ്പം മേൽപ്പറഞ്ഞ 
നിരക്കിലുള്ള നിരതദ്രവ്യം സൂപ്രണ്ട്ഓഫ് പോലീസ്, വിജിലൻസ് 
ആന്റ്ആന്റി കറപ്ഷൻ ബ്യൂറോ, മദ്ധ്യമേഖല , എറണാകുളം 
ആഫീസിൽ കെട്ടിവച്ചതിന്റെ രസീതും ഉണ്ടായിരിക്കേണ്ടതാണ്. 


വിജിലൻസ് ആന്റ്ആന്റി കറപ്ഷൻ ബ്യൂറോ 

- മദ്ധ്യമേഖല , കൊച്ചി- 17 

പുനർ ടെണ്ടർ/ ലേല പരസ്യം 
നമ്പർ എം - 44/ 2015 / സി.ആർ. ഇ . 

2015 മാർച്ച്. 
വിജിലൻസ്ആന്റ്ആന്റി കറപ്ഷൻബ്യൂറോ, മദ്ധ്യമേഖല , 
എറണാകുളം ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ളതും ഡിപ്പാർട്ടുമെന്റിന് 
ഉപയോ ഗ മി ല്ലാ ത്ത തു മാ യ 8 / 2 002 മോഡൽ KL - 01/ Z - 1448 
വെള്ള അംബാ സി ഡർ കാർ ( 2015 നവം ബർ വരെ 
ഇൻഷുറൻസ്, 2017 വരെ ടാക്സസ്) 22- 4- 2015 -ാം തീയതി പകൽ 
11 മണിക്ക് വിജിലൻസ് ആന്റ്ആന്റി കറപ്ഷൻബ്യൂറോ, 
മദ്ധ്യമേഖല , എറണാകുളം ഓഫീസിൽ വച്ച് പരസ്യമായി 
പു നർ ലേലം/ ടെണ്ടർ വഴി വിൽപ്പന നട ത്തു ന്ന താ ണ് . 
പുനർലേലത്തിൽ പങ്കെടുക്കു വാൻ താൽപ്പര്യപ്പെടുന്ന വർ 
കൃത്യസമയത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു 
മണിക്കൂർ മുൻപായി 1,500 (ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രം) 
നിരതദ്രവ്യം അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 

2 . ടെണ്ടറു കൾ നൽകുവാൻ ആഗ ഹി ക്കു ന്ന വർ 
ആ വിവരം വെള്ളക്കടലാസിൽ എഴുതി “സൂപണ്ട്ഓഫ് 
പോലീസ്, വിജിലൻസ് ആന്റ്ആന്റി കറപ്ഷൻ ബ്യൂറോ, 
മദ്ധ്യമേഖല , കൊച്ചി- 17 " എന്ന്മുദ്രണം ചെയ്ത് കവറിൽ 
21- 4 - 2015 -ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായി 
കിട്ടത്തക്കവണ്ണം അയക്കേണ്ടതാണ്. 


-- 4. രസീത് ഇല്ലാത്ത ടെണ്ടറുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. ടെണ്ടറുകൾ അയയ്ക്കുന്ന കവറിന്റെ മുകളിൽ 
ഇടതുവശത്തായി "ഉപയോഗയോഗ്യമല്ലാത്ത വാഹനം വാങ്ങുന്ന 
തിനുള്ള ടെണ്ടർ " എന്ന് വ്യക്തമായി എഴുതിയിരിക്കണം. 
ഇപ്രകാരം ലഭിക്കുന്ന ടെണ്ടറുകൾ 22 - 4- 2015 -ാം തീയതി പരസ്യ 
ലേലത്തിനോടൊപ്പം തദവസരത്തിൽ സന്നിഹിതരായിട്ടുള്ള 
ടെണ്ടറുകാരുടെയോ അവരുടെ നിയമാനുസൃത പ്രതിനിധി 
കളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ലേലത്തിലോ 
ടെ ണ്ട റിലോ കൂടു തൽ തുക കാണിക്കു ന്ന വർക്ക് ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ടിയാൻ പുനർ ലേലം/ 
ടെണ്ടർ തുകയുടെ പകുതി സംഖ്യ നിരതദ്രവ്യം കിഴിച്ച് ലേല 
സ്ഥലത്തു വച്ചു തന്നെ അടയ്ക്കേ ണ്ടതും നികുതി യ ടക്കം 
ബാക്കി സംഖ്യ , പുനർ ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടു ത്തിയ 
ഉത്തരവ് കിട്ടി 10 ദിവസത്തിനുള്ളിൽ അടച്ച് വാഹനം സ്വന്തം 
ചെലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. 


KERALA GAZETTE 


[PART III 


5. മേൽ പ്രസ്താവിച്ച നിബന്ധനകൾക്ക് വിപരീതമായി 
ലേലം/ ടെണ്ടർ കൊണ്ട്യാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ 
ലേലം/ ടെണ്ടർ ചെയ്ത വാഹനം പുനർലേലം ചെയ്യുന്നതും 
ആ വകയിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിക്കു 
കയാണെങ്കിൽ ആയത് മുൻ ലേലം/ ടെണ്ടർ കൊണ്ടയാളിൽ 
നിന്നും ഈടാ ക്കു ന്നതും ടിയാൻ അടച്ച നിര ത ദ വ്യം 
സർക്കാരിലേക്ക് കണ്ടു കെട്ടുന്നതുമാ ണ്. അഥവാ പുനർ 
ലേലത്തിൽ ലാഭമുണ്ടാവുകയാണെങ്കിൽ ടിയാന് ആയതിന് 
യാതൊരുവിധ അർഹതയും ഉണ്ടായിരിക്കുന്നതല്ല. 

6. ലേലം കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ നഷ്ടപ്പെട്ടവർക്ക് 
നിരതദ്രവ്യം തിരിച്ചുകൊടുക്കുന്നതാണ്. 

7. ലേലം/ ടെണ്ടറിൽ പങ്കെടുക്കുന്നവർ മേൽ പ്രസ്താവിച്ച 
നിബന്ധനകൾ പാലിക്കേണ്ടതാണ്. ലേലം ചെയ്യുവാനുള്ള 
വാഹനം എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും രാവിലെ 11 മണി 
മുതൽ 4 മണിവരെയുള്ള സമയങ്ങളിൽ വിജിലൻസ് ആന്റ് 
ആന്റി കറപ്ഷൻ ബ്യൂറോ, മദ്ധ്യമേഖല , കൊച്ചി ആഫീസിൽ 
പോലീസ് സൂപ്രണ്ടിന്റെ അനുവാദത്തോടെ പരിശോ ധി 
ക്കാവുന്നതും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാവുന്നതുമാണ്. 

8. ഒരു കാരണവും കൂടാതെ ലേലം നിർത്തിവയ്ക്കുന്നതിനും 
മാറ്റിവയ്ക്കുന്നതിനുമുള്ള പൂർണ്ണ അധികാരം വിജിലൻസ് 
ആന്റ്ആന്റി കറപ്ഷൻ ബ്യൂറോ, മദ്ധ്യമേഖല , എറണാകുളം 
പോലീസ് സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 


ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കു ന്ന വർ ലേല 
സ്ഥലത്ത് നിശ്ചിത സമയത്ത് ഹാജ രാ കേ ണ്ടതും ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് 12,500 നിരതദ്രവ്യമായി 
അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ലേലത്തിൽ മുദ്രവെച്ച 
ടെണ്ടറുകളും സ്വീകരിക്കുന്നതാണ്. ടെണ്ടറുകൾ നൽകുവാൻ 
ആഗ്രഹിക്കുന്നവർ ആയത് 2015 ഏപ്രിൽ മാസം 25 -ാം തീയതി 
വൈകുന്നേരം 4 മണിക്ക് മുമ്പായി തൃശ്ശൂർ കെ . എ . പി. ഒന്നാം 
ബറ്റാലിയനിൽ ലഭിക്കത്തക്കവിധം നേരിട്ടോ തപാൽ മാർഗ്ഗമോ 
സമർപ്പിക്കേണ്ടതാണ്. ഇങ്ങനെ ടെണ്ടറുകൾ സമർപ്പിക്കുന്നവർ 
നിര തദവ്യം ഒരുക്കിയ രസീത് ടെണ്ടറിനൊപ്പം അടക്കം 
ചെയ്യേ ണ്ട താ ണ് . ടെണ്ടർ ക വ റിന് മുക ളിൽ “ വാഹന 
ലേലത്തിനുള്ള ടെണ്ടർ എന്ന് വ്യക്തമായി എഴുതിയിരിക്കണം. 
ലേലം കഴിഞ്ഞാലുടൻ ടെണ്ടറുകൾ അവ നൽകിയവരുടെയോ 
അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കു 
ന്നതും ലേലം/ ടെണ്ടർ ഇവയിൽ ഏതിലാണോ കൂടു തൽ 
തുക കാണുന്നത് ആ തുകയ്ക്ക് ലേലം താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം 
നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചു നൽകുന്നതാണ്. ലേലം 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ നിയമാനുസരണമുള്ള വിൽപ്പന 
നികുതി | സെസ്സ് അടക്കമുള്ള ലേലം/ ടെണ്ടർ തുകയുടെ 
പകുതി ലേല സ്ഥലത്ത് വെച്ച് അടയ്ക്കേണ്ടതും ബാക്കി. 
തുക ലേലം | ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 
10 ദിവസത്തിനകം അടച്ച് വാഹനം സ്വന്തം ചെലവിൽ 
കൊണ്ടുപോകേണ്ടതുമാണ്. 

ലേലം കൊണ്ടയാൾ മേൽപ്പറഞ്ഞ നിബ ന്ധ ന കൾ 
ലംഘി ക്കു ന്ന പക്ഷം ടിയാ ൻ അടച്ച നിര ത ദ വ്യം 
സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും വാഹനം പുനർ ലേലം 
ചെയ്യു ന്ന തു മാ ണ് . പുനർ ലേല ത്തിൽ സർക്കാരിന് 
എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിന് മുൻ ലേലക്കാരൻ 
ഉത്ത ര വാ ദി യാ കു ന്നതും ആ യത് ടിയാ നിൽ നിന്നും 
ഈടാക്കുന്നതുമാണ്. എന്നാൽ പുനർ ലേലത്തിൽ കൂടുതൽ 
തുക ലഭിച്ചാൽ ആയതിന് ടിയാൻ അർഹനായിരിക്കുന്നതല്ല. 

- ലേലം ചെയ്യു വാൻ ഉദ്ദേ ശി ക്കുന്ന വാഹനം ലേല 
തീയതിക്ക് മുമ്പുള്ള 10 പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 
10 മണി മുതൽ വൈകുന്നേരം 5 മണിവരെയുള്ള സമയങ്ങളിൽ 
ക്യാമ്പിൽ ബന്ധപ്പെട്ടവരുടെ അനുമതിയോടെ പരിശോധി 
ക്കാവുന്നതാണ്. 

-- യാതൊരു കാരണവും കാണിക്കാതെ ഈ നോട്ടീസിൻ 
പ്രകാരമുള്ള ലേലം മാറ്റിവയ്ക്കുകയോ അസ്ഥിരപ്പെടുത്തുകയോ 
ചെയ്യു വാ നുള്ള പൂർണ്ണ അധികാരം കെ . എ . പി . ഒന്നാം 
ബറ്റാലിയൻ കമാണ്ടന്റിൽ നിക്ഷിപ്തമാണ്. ലേലം നടത്തുന്ന 
തുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള എല്ലാ ഉത്തരവുകളും ഈ 
ലേലത്തിനും ബാധകമാണ്. 


- (ഒപ്പ്) 
പോലീസ് സൂപ്രണ്ടിന്റെ കാര്യാലയം, സീനിയർ സൂപ്രണ്ട്, 
വിജിലൻസ്ആന്റ്ആന്റികന്ൻ പോലീസ്സൂപ്രണ്ടിനുവേണ്ടി- 
ബറോ, മദ്ധ്യമേഖല , 

വിജിലൻസ് ആന്റ് 
കൊച്ചി- 17. 

ആന്റി കറപ്ഷൻ ബ്യൂറോ. 


പുനർ ലേല പരസ്യം 


നമ്പർ ഇ2- 7260/ 2011/ കെ . എ . പി.-I. 


2015 ഏപ്രിൽ 1. 


-- തൃശ്ശൂർ കെ . എ . പി. ഒന്നാം ബറ്റാലിയനിൽ സൂക്ഷിച്ചിരി 
ക്കുന്നതും ഡിപ്പാർട്ടുമെന്റിന് ഉപയോഗയോഗ്യമല്ലാത്തതുമായ 
ഡിപ്പാർട്ടുമെന്റ് വാഹനം KL 08 ( 3912 Eicher Mini Bus 
(1998 Model) 2015 ഏപ്രിൽ 27 -ാം തീയതി പകൽ 11 മണിക്ക് 

കെ . എ . പി. ഒന്നാം ബറ്റാലിയനിൽ വച്ച് പരസ്യമായി ലേലം 
ചെയ്യുന്നതിനായി തീരുമാനിച്ചിരിക്കുന്നു . 


കേരള ആംഡ് പോലീസ് 
ബറ്റാലിയൻ-I, തൃശ്ശൂർ. 


(ഒപ്പ്) 
കമാണ്ടന്റ് 


320 


